Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 





2021 ജനുവരി 5 
തിരുവനന്തപുരം, 5th January 2021 








വാല്വം 10 mania 
റ്‌ ചെല്ല 1196 ധനു 21 1 
Vol. X Thiruvananthapuram, _ 21st Dhanu 1196 | No. 
Tuesda 1942 പൌഷം 15 
ട്‌ 15th Pousha 1942 
PART 11 


Commissionerate of Land Revenue 


116 


KERALA GAZETTE 


[Parr III 





Perinthalmanna Taluk 


പരസ്യം 


നമ്പര്‍ സി-497/2020. 2020 ഒക്ടോബര്‍ 30. 


പെരിന്തല്‍മണ്ണ താലൂക്കില്‍ കോഡൂര്‍ വില്ലേജില്‍ 


കല്ലിങ്ങല്‍ വീട്ടില്‍ താമസക്കാരന്‍ ആയിരുന്നതും 


5-10-2020-M അന്തരിച്ചതുമായ കുഞ്ഞിമുഹമ്മദ്‌, കെ. 
എന്നയാളുടെ അനന്തരവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി 
ടിയാന്റെ മകന്‍ മുഹമ്മദ്‌ നിസ്സാര്‍ കല്ലിങ്ങല്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ നിന്നും 


താഴെ പറയുന്നവര്‍ മാഠ്രതമാണ്‌ അവകാശികളെന്ന്‌ 


തെളിഞ്ഞിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുബൈദ പെരുമ്പള്ളി ഭാരൃ 66 
2 മുഹമ്മദ്‌ ശിഹാബ്‌, കെ. മകന്‍ 48 


3 മുഹമ്മദ്‌ അമീര്‍ 43 


മമ 


4 മൂഹമ്മദ്‌ നിസ്സാര്‍ കല്ലിങ്ങല്‍ 39 
സ oD 


മമ 


മുകളില്‍ കാണിച്ചിരിക്കുന്നവരെ മാര്തം 
അവകാശികളായി കാണിച്ചു കൊണ്ട്‌ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം 


ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 


ദിവസത്തിനകം പെരിന്തല്‍മണ്ണ തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
എഴുതി 
തപാല്‍മാര്‍ഗ്ഗമോ ആയിട്ടുള്ള പരാതികള്‍ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


ഹാജരാകേണ്ടതാണ്‌. തെളിവ്‌ രഹിതമോ 


താലൂക്കാഫീസ്‌, 


(പ്പ) 


പെരിന്തല്‍മണ്ണ. തഹശീല്‍ദാര്‍. 


തിരുത്തല്‍ പരസ്യം 


(൪ 


നമ്പര്‍ സിട-310/2020. 2020 നവംബര്‍ 2. 


25-8-2020- തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 34-ല്‍ 
(വാല്യം 1%, പാര്‍ട്ട്‌!) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവസ്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 6007-ല്‍ (ക്രമനമ്പര്‍ ദാമതായി 
പസി ദ്ധീകരിച്ച മേല്‍നമ്പര്‍ പരസൃത്തില്‍ പരേതന്റെ 
അവകാശികളില്‍ (ക്രമനമ്പര്‍ 4, “ അമറുദ്ദീന്‍, വി. എന്നത്‌ 


അമീറുദ്ദീന്‍, വി.” എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(2) 


നമ്പര്‍ സി-2174/2020. 2020 നവംബര്‍ 2. 


25-8-2020- തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 34-ല്‍ 
(വാല്യം 1%, പാര്‍ട്ട്‌!) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവസ്യൂ 
വിഭാഗത്തില്‍ 


പേജ്‌ നമ്പര്‍ 6009-ല്‍ ക്രമനമ്പര്‍ 11റാമതായി 


പസി ദ്ധീകരിച്ച മേല്‍നമ്പര്‍ പരസ്ൃത്തില്‍ പരേതന്റെ 
അവകാശികളില്‍ (ക്രമനമ്പര്‍ ട-ന്‌, പരേതനുമായുള്ള ബന്ധം 


“മകള്‍ ' എന്നത്‌ “മകന്‍” എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


192 


(3) 


നമ്പര്‍ സി-2913/2020. 2020 നവംബര്‍ 2. 


28-8-2020- തീയതിയിലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 34-ല്‍ 
(വാല്യം 1%, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
47-0AM00) 


വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 6017-ല്‍ ക്രമനമ്പര്‍ 


(പസിദ്ധീകരിച്ച മേല്‍നമ്പര്‍ പരസൃത്തിന്റെ പരേതന്റെ 
വീട്ടുപേര്‍ “വെമ്മുണ്ണി' എന്നത്‌ “വെമ്മുള്ളി” എന്ന്‌ തിരുത്തി 


വായിക്കേണ്ടതാണ്‌. 


(4) 


നമ്പര്‍ സി-3272/2020. 2020 നവംബര്‍ 2. 


28-8-2020- തീയതിയിലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 34-ല്‍ 
(വാല്യം 1%, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
ട7ാമതായി 


വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 6020-ല്‍ ക്രമനമ്പര്‍ 


പസി ദ്ധീകരിച്ച മേല്‍ നമ്പര്‍ പരസ്ൃത്തില്‍ പരേതന്റെ 
അവകാശികളില്‍ ക്രമനമ്പര്‍ 6-ന്‌ പരേതനുമായുള്ള ബന്ധം 


“മകള്‍” എന്നത്‌ “മകന്‍” എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(5) 


നമ്പര്‍ സി-2954/2020. 2020 നവംബര്‍ 2. 


28-8-2020- തീയതിയിലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 34-ല്‍ 
(വാല്യം 1%, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 6009, 6010-ല്‍ (കമനമ്പര്‍ 
1-ാമതായി (പസി ദ്ധീകരിച്ച മേല്‍ നമ്പര്‍ പരസൃത്തില്‍ 
പരേതന്റെ മരണത്തീയതി “5-1-2020' എന്നത്‌ “15-1-2020' എന്ന്‌ 


തിരുത്തി വായിക്കേണ്ടതാണ്‌. 


(6) 


നമ്പര്‍ സിട-15168/2019. 2020 ഒക്ടോബര്‍ 19. 


11-8-2020- തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 32-ല്‍ 
(വാല്യം 1%, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 5781-ല്‍ ക്രമനമ്പര്‍ ടാമതായി 
പ്രസിദ്ധീകരിച്ച പരസൃത്തിന്റെ ഫയല്‍ നമ്പര്‍ സിട/824/2020 


എന്നത്‌ “സിട/൯168/2019' എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 
(7) 


നമ്പര്‍ സിട-858/2020. 2020 ഒക്ടോബര്‍ 16. 


11-8-2020- തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 32-ല്‍ 
(വാല്യം 1%, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 9731-ല്‍ ക്രമനമ്പര്‍ 2-മതായി 
പ്രസിദ്ധീകരിച്ച പരസൃത്തിന്റെ ഫയല്‍ നമ്പര്‍ സിട/658/2020 


എന്നത്‌ “സിം/858/2020 എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 


(പ്പ്‌) 


പെരിന്തല്‍മണ്ണ. തഹശീൽദാർ. 


